Government of Kerala 
കേരള സർക്കാർ 

| 2010 


| Reg. No . രജി. നമ്പർ 
KL/ TV ( N ) /12/ 2009 -2011 


V 
GOVERN 


MENT OF 


ണ് 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. LV 
വാല്യം 55 


4th May 2010 

| 2010 മേയ് 4 
14th Vaisakha 1932 
1932 വൈശാഖം 14 


) 18 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 


വിജ്ഞാപനം 


നമ്പർ ആർ. ഒ. സി . 3152 / 2009 /മിസ്. 3. 

2010 മാർച്ച് 9. 
- തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചങ്ങനാശ്ശേരി 
ഗ്രൂപ്പിൽപ്പെട്ട മങ്കൊമ്പ് സബ്ഗ്രൂപ്പിലെ ഗ്രഡ്- 1 മങ്കൊമ്പ് 
ദേവസ്വം, ഗ്രേഡ്- 2 ചെറുവള്ളിക്കാവ് ദേവസ്വം എന്നിവിടങ്ങളിൽ 
മുടങ്ങാപ്പാട്ടുവിരുത്തി എന്ന കാരാത്മാവകാശപ്രകാരം സംബന്ധി 
ജോലി നിർവ്വഹിച്ചു പോന്നിരുന്ന കുട്ടിനാട്ടു താലൂക്കിലെ 
പുളിങ്കുന്ന് വില്ലേജിൽ കോട്ടഭാഗം കരയിൽപ്പെട്ട മറ്റക്കാട്ടു 
കുടുംബത്തിൽ നിന്നും ടി പ്രവൃത്തി നിർവ്വഹിക്കുവാൻ ഇനി 
ആരും വരു വാ നി ല്ലാ ത്ത തി നാൽ ടി കുടും ബ ത്തിനുള്ള 
കാരാ ഞാ വ കാശം റദ്ദ് ചെയ്ത് ടി സംബന്ധി ജോലി 
നിർവ്വഹിക്കുവാൻ യോഗ്യതയുള്ളവരെ തിരുവിതാംകൂർ 
ദേവസ്വം ബോർഡിൽ നിന്നും നിയമിക്കണമെന്ന് വിവരിച്ച് 
കുടുംബമൂപ്പനായ ശ്രീ എം . കെ . ഭുവനേന്ദ്രൻ നായർ ഹാജരാ 
ക്കിയിട്ടുള്ള അപേക്ഷയും, സമ്മതപത്രവും പരിഗണിച്ച് ടി 
ക്ഷേത്രങ്ങളിൽ മറ്റക്കാട്ടു കുടുംബത്തിനുള്ള കാരാത്മാവകാശം 
റദു ചെയ്ത് പകരം ടി തസ് ി ക യിൽ ഡിപ്പാർട്ടു മെന്റ് 
ജീവനക്കാരെ നിയമിക്കുവാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചി 
രിക്കുന്നു . ടി സംഗതിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
തരത്തിലുള്ളആക്ഷേപമുള്ളപക്ഷം ആയത് ഈ വിജ്ഞാപനം 
വന്ന ദിവസം മുതൽ 30 ദിവസത്തിനകം തിരുവിതാംകൂർ 
ദേവസ്വം ബോർഡ് സെകട്ടറി മുമ്പാകെ രേഖാമൂലം 
സമർപ്പിക്കേണ്ട തും ആ ക്ഷപങ്ങൾ ഇല്ലാ ത്ത പക്ഷം ടി 
കാലാ വ ധി ക്കു ശേഷം ടി തീരു മാനം സ്ഥിര പ്പെ ടുത്തി 
നിയ മ ന വു മായി ബന്ധ പ്പെട്ട തുടർ നട പ ടി കൾ 
കൈക്കൊള്ളുന്നതുമാണ് എന്ന് അറിയിച്ചുകൊള്ളുന്നു . 

( ഒപ്പ്) 
തിരുവനന്തപുരം. 

സെക്രട്ടറി. 


